Regn . No. KERBIL /2012 / 45073 
dated 5 -9 - 2012 with RNI 

Reg. No . രജി. നമ്പർ 
KL/ TV ( N )/ 634/2012 -14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNO 


കര 


രള സർക്ക 
NMENT OF 


രാർ 


S 


F KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


RUVANANTHAPUR 


SDAY 


No . 


- THIRUVANANTHAPURAM, TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


10th September 2013 
2013 സെപ്റ്റംബർ 10 
19th Bhadra 1935 
1935 ഭാദം 19 


വാല്യം 2 | 


നമ്പർ 


PART III 


Stores Purchase 


Forest Department 


ടെണ്ടർ നോട്ടീസ് 


( 1) 


താന്നി 


നമ്പർ ആർ- 1489/ 2011. 

2013 ജൂ ലൈ 20. 
- ഇടുക്കി സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷനിൽ ഹരിത 
കേരളം പദ്ധതി പ്രകാരം നഴ്സറി എടുക്കുന്നതിന് 
വിവിധയിനത്തിൽ പ്പെട്ട വൃക്ഷങ്ങളുടെ വിത്തുകൾ 
ആവശ്യമുണ്ട്. 


പേര 


റംബുട്ടാൻ 


ഓറഞ്ച് 


ഇനം 


കമ 
നമ്പർ 


തൂക്കം 
( കി . ഗ്രാം ) 


മഴമരം 


- 


വാക 
മണിമരുത് 
മാവ് 


ചന്ദനം 
മഹാഗണി 
കുടമ്പുളി 
തേന്മാവ് 
പെൽറ്റാഫോറം 
വേങ്ങ 
കുമ്പിൾ 
ഗുൽമോഹർ 
ജക്രാന്ത 


നെല്ലി 
ഞാവൽ 
സിൽവർ ഓക്ക് 
ഉങ്ങ് 


പ്ലാവ് 


അശോകം 


കരണ 


കടുക്ക് 


ആര്യവേപ്പ് 
ചന്ദനവേമ്പ് 


പതിമുഖം 


രക്തചന്ദനം 


കണിക്കൊന്ന 


കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി ദിവസങ്ങളിൽ ഇടുക്കി 
സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ ഓഫീസിലെ 04862 -232505 
എന്ന നമ്പരിൽ അന്വേഷിക്കാവുന്നതാണ്. 


തേക്ക് 
ആഞ്ഞിലി 
ബട്ടർഫൂട്ട് 


അസിസ്റ്റന്റ് ഫോറസ്റ്റ് 
കൺസർവേറ്ററുടെ ഓഫീസ്, 

( ഒപ്പ്) 
സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ, അസിസ്റ്റന്റ് ഫോറസ്റ്റ് 
ഇടുക്കി, പൈനാവ് പി. ഒ ., 

കൺസർവേറ്റർ. 
വെള്ളാപ്പാറ. 

- ( കേരള ഗവർണ്ണർക്കുവേണ്ടി) 


ദർഘാസ് പരസ്യം 


മേൽപ്പറഞ്ഞ വിത്തുകൾ വിതരണം ചെയ്യുവാൻ 
താൽപര്യമുള്ളവരിൽ നിന്നും നിശ്ചിത ഫോറത്തിലുള്ള 
മുദ്രവച്ച അപേക്ഷകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

അടങ്കൽ തുക 2,50 ,000 
നിരതദ്രവ്യം ? 6,500 . 
ടെണ്ടർ ഫോറത്തിന്റെ വില ? 500 + 14 .5 % വാറ്റ്. 
- ദർഘാസ് ഫോറങ്ങൾ 25 - 9- 2013 -ാം തീയതി ഉച്ചയ്ക്ക് 
1 മണിവരെ ഇടുക്കി സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ 
അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ ഓഫീസിൽ നിന്നും 
ലഭിക്കുന്നതാണ്. 

പൂരിപ്പിച്ച ദർഘാസ് ഫോറങ്ങൾ 25 - 9 - 2013 പകൽ 
3 മണിവരെ സ്വീകരിക്കുന്നതും 4 മണിക്ക് സ്ഥലത്ത് 
ഹാജരുള്ള ദർഘാസുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറന്ന് 
പരിശോധിക്കുന്നതുമാണ്. പ്രസ്തുത ദിവസം പൊതു 
ഒഴിവു ദിവസമായി പ്രഖ്യാപിക്കുന്നപക്ഷം അടുത്ത 
പ്രവൃത്തിദിവസം നിശ്ചിത സമയത്തും സ്ഥലത്തും ദർഘാസ് 
ഫോറങ്ങൾ യഥാക്രമം ലഭ്യമാകുന്നതും സ്വീകരിക്കുന്നതും 
തുറന്ന് പരിശോധിക്കുന്നതുമാണ്. 


നമ്പർ എം . 2437 / 2013. 

2013 ആഗസ്റ്റ് 27. 
-- പെരിയാർ ഈസ്റ്റ് ഡിവിഷനിൽ 2013 - 14 സാമ്പത്തിക 
വർഷത്തിൽ താഴെ പട്ടികയിൽ ( പട്ടിക 1) ചേർത്തിരിക്കുന്ന 
വസ്തുക്കൾ സപ്ലെ ചെയ്യുന്നതിന് തയ്യാറുള്ള അംഗീകൃത 
വിത ര ണ ക്കാ രിൽ നിന്നും മൽ സ രാ ടി സ്ഥാ ന ത്തിലുള്ള 
ദർഘാസുകൾ ക്ഷണിക്കുന്നു. അംഗീകൃത വിതരണക്കാർക്ക് 
മാത്രമേ ദർഘാസിൽ പങ്കെടുക്കുവാൻ അർഹതയുണ്ടായി 
രിക്കുകയുള്ളു. 

പട്ടിക - 1 


ക്രമ സപ്ലെചെയ്യേണ്ട വസ്തവും 
നമ്പർ 

സ്പെസിഫിക്കേഷനും 
-- എണ്ണവും 


ഏകദേശം 
അടങ്കൽ 
തുക (3 ) 


കൂടുതൽ വിവരങ്ങളും വ്യവസ്ഥകളും ഈ ഓഫീസിൽ 
നിന്ന് പ്രവൃത്തി ദിവ സ ം അറിയാ വു ന്ന താ ണ് . 
ഫോൺ- 04862 -232505 എന്ന നമ്പരിൽ അന്വേഷിക്കാവുന്നതാണ്. 


(2 ) 


പെരിയാർ ടൈഗർ റിസർവ്വിലേക്ക് 
ചെയിൻ സോയുടെ വി ത ര ണം 
( 51 സി . സി ., 11000 ആർ. പി. എം ., 
3.5 എച്ച് . പി., 5 കെ . ജി. ഭാരം ) - 1 38,000 

പെരിയാർ ടൈഗർ റിസർവ്വിലേക്ക് 
ബുഷ് കട്ടറിന്റെ വിതരണം (35 സി സി. 
1.4. എച്ച്. പി., 7 .5. കെ . ജി . ഭാരം, 
7000 ആർ. പി . എം . ) - 1 


22,500 


നിരതദ്രവ്യം ? 1, 000. 
ദർഘാസ് ഫോറത്തിന്റെ വില R 400 + വാറ്റ്. 


- പട്ടിക - 2 
ദർഘാസ് ഫോറങ്ങൾ നൽകുന്ന തീയതിയും സമയവും - 
23 - 9 - 2013, 1 മണി. 


നമ്പർ ആർ.1489 / 2011. 

2013 ജൂ ലൈ 20 . 
ഇടുക്കി സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷനിലെ ഹരിത 
കേരളം പദ്ധതി പ്രകാരം നഴ്സറി എടുക്കുന്നതിലേക്ക് ഉദ്ദേശം 
1250 കി . ഗ്രാം വെളുത്ത പോളി ത്തീൻ ബാഗ് 
ആവശ്യമുണ്ട്. 

ആവശ്യമുള്ള അളവ് ? 1250 കി . ഗ്രാം 

സൈസ് 12 x 18 സെ . മീ - 200 ഗേജ് 
അടങ്കൽ തുക * 1,75, 000. 
നിരതദ്രവ്യം ? 4, 500. 

ടെണ്ടർ ഫോറത്തിന്റെ വില ( 400 + 14.5 % വാറ്റ് 
ദർഘാസ് ഫോറങ്ങൾ 25- 9 -2013 -ാം തീയതി ഉച്ചയ്ക്ക് 
1 മണിവരെ ഇടുക്കി സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ 
അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ ഓഫീസിൽ നിന്നും 
ലഭിക്കുന്നതാണ്. 

-- പൂരിപ്പിച്ച ദർഘാസ് ഫോറങ്ങൾ 25 - 9- 2013 പകൽ 
3 മണിവരെ സ്വീകരിക്കുന്നതും 4 മണിക്ക് സ്ഥലത്ത് 
ഹാജരുള്ള ദർഘാസുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറന്ന് 
പരിശോധിക്കുന്നതുമാണ്. പ്രസ്തുത ദിവസം പൊതു 
ഒഴിവു ദിവസമായി (പഖ്യാപിക്കുന്ന പക്ഷം അടുത്ത 
പ്രവൃത്തിദിവസം നിശ്ചിത സമയത്തും സ്ഥലത്തും ദർഘാസ് 
ഫോറങ്ങൾ യഥാക്രമം ലഭ്യമാകുന്നതും സ്വീകരിക്കുന്നതും 
തുറന്ന് പരിശോധിക്കുന്നതുമാണ്. 


- ദർഘാസ് ഫോറങ്ങൾ സ്വീക രിക്കുന്ന തീയതിയും 
സമയവും -- 23 - 9 - 2013 , 3 മണി. 


- ദർഘാസ് ഫോറങ്ങൾ തുറക്കുന്ന തീയതിയും 
സമയവും - 23 - 9- 2013, 3.30 മണി. 

-- ഏതെങ്കിലും കാരണത്താൽ 23 - 9 - 2013 - ൽ ദർഘാസ് 
നടക്കാതെ വരികയാണെങ്കിൽ 26 - 9- 2013 - ലോ ആ ദിവസവും 
നടക്കാതെ വരികയാണെങ്കിൽ 30 - 9 - 2013 - ന് അതേ സ്ഥലത്തും 
സമയത്തും നിബ ന്ധ ന ക ൾ പ്രകാരം ദർ ഘാ സു കൾ 
നടത്തുന്നതായിരിക്കും. 


-- പെരിയാർ ഈസ്റ്റ് ഡിവിഷൻ ഡെപ്യൂട്ടി ഡയറക്ടറോ 
അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റുദ്യോഗസ്ഥരോ നിർദ്ദിഷ്ട 
തീയതിയിലും സമയത്തും ഹാജരുള്ള ദർഘാസുകാരുടെ 


ദർഘാസ് ഫോറങ്ങൾ സ്വീകരിക്കുന്ന തീയതിയും 
സമയവും 23 - 9 - 2013 , 3 മണിവരെ. 


ദർ ഘാസ് ഫോറങ്ങൾ തുറക്കുന്ന തീയതിയും 
സമയവും -- 23 - 9- 2013, 4 മണി. 


സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ തുറക്കുന്നതായിരിക്കും. 
കേരള സ്റ്റോർ പർച്ചേസ് മാന്വലിലെ എല്ലാ നിബന്ധനകളും 
ടി ജോലിയ്ക്ക് ബാധകമായിരിക്കും. ദർഘാസ് ഫോറങ്ങൾ 
യാതൊരു കാരണവശാലും കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല. 
നിരതദ്രവ്യം ഡെപ്യൂട്ടി ഡയറക്ടർ ( പാജക്ട് ടൈഗർ), 
പെരിയാർ ഈസ്റ്റ് ഡിവിഷൻ, തേക്കടിയുടെ പേരിൽ 
പണ യ പ്പെ ടു ത്തിയ ഡിമാന്റ് ഡാഫ്റ്റായി മാത്രമേ 
സ്വീകരിക്കുകയുള്ളു. പ്രാഥമിക കരാർ ? 100 - ന്റെ മുദ്രപ്പത്ര 
ത്തിൽ ഒപ്പിട്ട് ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 
ദർഘാസുകൾ മുദ്രവച്ച കവറിൽ മാത്രമേ സ്വീകരിക്കുകയുള്ളു. 

ദർഘാ സ് പരസ്യം സംബ ന്ധിച്ചുള്ള കൂടു തൽ 
വിവരങ്ങൾ ഈസ്റ്റ് ഡിവിഷൻ, തേക്കടിയുടെഓഫീസിൽ 
നിന്നോ ബന്ധപ്പെട്ട റെയിഞ്ച് ഓഫീസിൽ നിന്നോ കേരള 
വനം വകുപ്പിന്റെ വെബ്സൈറ്റായ www. keralaforest. org - യിൽ 
നിന്നോ അറിയാവുന്നതാണ്. 


ഏതെങ്കിലും കാരണത്താൽ 23 - 9 - 2013 - ൽ ദർഘാസ് 
നടക്കാതെ വരികയാണെങ്കിൽ 26 - 9 - 2013 - ലോ ആ ദിവസവും 
നടക്കാതെ വരികയാണെങ്കിൽ 30 - 9 - 2013 - ന് അതേ സ്ഥലത്തും 
സമ യത്തും നിബ ന്ധ ന ക ൾ പകാരം ദർ ഘാ സു കൾ 
നടത്തുന്നതായിരിക്കും. 


( 2) 


നമ്പർ ആർ. 4050/ 2013. 

2013 ആഗസ്റ്റ് 28. 
പരി യാർ ഈസ്റ്റ് ഡിവി ഷ നിൽ 2013 - 14 
സാമ്പത്തിക വർഷത്തിൽ താഴെ പട്ടിക യിൽ ( പട്ടിക 1 ) 
ചേർത്തി രി ക്കുന്ന വസ്തു ക്കൾ സപ്ലേ ചെയ്യു ന്ന തിന് 
തയ്യാറുള്ള അംഗീകൃത വിത ര ണ ക്കാ രിൽ നിന്നും 
മൽസരാടിസ്ഥാനത്തിലുള്ള ദർഘാസുകൾ ക്ഷണിക്കുന്നു . 
അംഗീകൃത വിത ര ണ ക്കാർക്ക് മാത്രമേ ദർ ഘാ സിൽ 
പങ്കെടുക്കുവാൻ അർഹതയുണ്ടായിരിക്കുകയുള്ളു. 

പട്ടിക -1 


പെരിയാർ ഈസ്റ്റ് ഡിവിഷൻ ഡെപ്യൂട്ടി ഡയറക്ടറോ 
അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റുദ്യോഗസ്ഥരോ നിർദ്ദിഷ്ട 
തീയതിയിലും സമയത്തും ഹാജരുള്ള ദർഘാസുകാരുടെ 
സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ തുറക്കുന്നതായിരിക്കും. 
കേരളാ സ്റ്റോർ പർച്ചേസ് മാന്വലിലെ എല്ലാ നിബന്ധനകളും 
ടി ജോലിയ്ക്ക് ബാധകമായിരിക്കും. ദർഘാസ് ഫോറങ്ങൾ 
യാതൊരു കാരണവശാലും കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല. 
നിരതദ്രവ്യം ഡെപ്യൂട്ടി ഡയറക്ടർ ( പാ ജക്ട് ടൈഗർ) 
പെരിയാർ ഈസ്റ്റ് ഡിവിഷൻ തേക്കടിയുടെ പേരിൽ 
പണ യ പ്പെ ടു ത്തിയ ഡിമാന്റ് ( ഡാഫ്റ്റായി മാത്രമേ 
സ്വീക രി ക്കു ക യുള്ളു. പാഥ മിക കരാർ ? 100 - ന്റെ 
മുദ്രപ്പത്രത്തിൽ ഒപ്പിട്ട് ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ട 
താണ്. ദർഘാസുകൾ മുദ്രവച്ച കവറിൽ മാത്രമേ സ്വീകരിക്കു 
കയുള്ളു. ദർഘാസുകാർ ദർഘാസിനോടൊപ്പം സാമ്പിൾ 
ഹാജരാക്കേണ്ടതാണ്. 

ദർ ഘാ സ് പരസ്യം സംബ ന്ധിച്ചുള്ള കൂടു തൽ 
വിവ ര ങ്ങൾ പെരിയാർ ഈസ്റ്റ് ഡിവി ഷൻ തേക്കടിയുടെ 
ഓഫീസിൽ നിന്നും കേരള വനം വകുപ്പിന്റെ വെബ്സൈറ്റായ 
www.keralaforest.org യിൽ നിന്നും അറിയാവുന്നതാണ്. 
ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയം, - ( ഒപ്പ്) 
പെരിയാർ ഈസ്റ്റ്ഡിവിഷൻ, 

ഡെപ്യൂട്ടി ഡയറക്ടർ 
തേക്കടി. 

( പ്രോജക്ട് ടൈഗർ ). 


ക്രമ സപ്ലെചെയ്യേണ്ട വസ്തുവും 
നമ്പർ 

സ്പെസിഫിക്കേഷനും 
-- എണ്ണവും 


ഏകദേശ 
അടങ്കൽ 
തുക (8 ) 


യൂണിഫോറം തുണി- 862 മീറ്റർ 


2 ,77, 000 


2 സ്ലീപ്പിംഗ് ബാഗ് - 156 എണ്ണം 
2, 82, 
3 വിന്റ് ചീറ്റർ - 420 എണ്ണം 
2,10 ,000 

നിരതദ്രവ്യം ക്രമനമ്പർ 1- ന് ? 7,000, ക്രമനമ്പർ 2 - ന് 
? 5,100 , ക്രമനമ്പർ 3 - ന് ? 5,300 . 

ടെണ്ടർ ഫോമിന്റെ വില ക്രമനമ്പർ 1- ന് ? 450 + വാറ്റ്. 
ക്രമനമ്പർ 2 - നും 3 - നും 7 400 + വാറ്റ്. 


- പട്ടിക - 2 


ദർഘാസ് ഫോറങ്ങൾ നൽകുന്ന തീയതിയും സമയവും - 
23 - 9 - 2013, 1 മണിവരെ. 


ടെണ്ടർ നോട്ടീസ് 


നതാണ്. സ്റ്റങ്ങളിൽ കോഴിക്കോംഗീകൃത ഡീലർമാരിൽ ചെയ്യുന്നതിനായ 


( 1) 
നമ്പർ എ - 1317 / 2013 . 

2013 ആഗസ്റ്റ് 3. 
കോഴിക്കോട് സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷന്റെ കീഴിലുള്ള കോഴിക്കോട്/ കൊയിലാണ്ടി/ വടകര റെയിഞ്ചുകളിൽ 2013 - 14 - ലെ 
ഫോറസ്റ്റ് നഴ്സറികൾക്ക് ആവശ്യമായ താഴെ പറയുന്ന അളവിലും ഗുണനിലവാരത്തിലുമുള്ള വിത്തുകൾ, മണ്ണ്, പുഴമണൽ, 
ചാണകം എന്നിവ താഴെ വിവരിക്കുന്ന സ്ഥലങ്ങളിൽ വിതരണം ചെയ്യുന്നതിനായി മത്സരാടിസ്ഥാനത്തിലുള്ള വെവ്വേറെ ടെണ്ടർ 
മുദ്രവച്ച കവറിൽ ഉൽപ്പാദകരിൽ നിന്നോ, അംഗീകൃത ഡീലർമാരിൽ നിന്നോക്ഷണിച്ചുകൊള്ളുന്നു . ടെണ്ടർ ഫോറം ? 400 + 5 % VAT 
അടച്ച് പ്രവൃത്തി ദിവസങ്ങളിൽ കോഴിക്കോട്മാത്തോട്ടത്ത് പ്രവർത്തിക്കുന്ന സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ ഓഫീസിൽ നിന്നും 
ലഭിക്കുന്നതാണ്. ടെണ്ടർഫോറം 23 - 9 - 2013 -ാം തീയതി 1 മണി വരെ വിതരണം ചെയ്യുന്നതും അന്നേ ദിവസം വൈകുന്നേരം 2.30 
മണി വരെ സ്വീകരിക്കുന്നതും പിന്നീട് 3 മണിക്ക് അപ്പോൾ ഹാജരുള്ള ദർഘാസുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതു 
മായിരിക്കും. താഴെ കാണിച്ച തുകയ്ക്കുള്ളനിരതദ്രവ്യം വെവ്വേറെ ടെണ്ടർ ഫോറത്തിന്റെ കൂടെക്യാഷ് ആയി നൽകേണ്ടതാണ്. 
വിത്തിന് എല്ലാ നികുതികളും ഉൾപ്പെടെയുള്ള ഒരു കി . ഗ്രാമിന്റെ നിരക്കാണ് രേഖപ്പെടുത്തേണ്ടത്. എന്നാൽ മണ്ണ്, പുഴമണൽ, 
ചാണകം എന്നിവയ്ക്ക് ഒരു ക്യുബിക് മീറ്ററിന്റെ വിലയാണ് രേഖപ്പെടുത്തേണ്ടത്. മുദ്ര വെക്കാത്തതും, വൈകി ലഭിക്കുന്നതുമായ 
ടെണ്ടറുകൾ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല . ടെണ്ടർ ഫോറത്തിനോടൊപ്പം തന്നെ ടെണ്ടറിൽ കാണിച്ചിട്ടുള്ള 
ഗുണനിലവാരത്തിലുള്ള വിത്തുകൾ (3 സാമ്പിൾ) സൗജന്യമായി നൽകേണ്ടതും അവയുടെ മുള ശതമാനം സംബന്ധിച്ച വിവരങ്ങൾ 
ഹാജരാക്കേണ്ടതുമാണ്. ഏറ്റവും കുറഞ്ഞ നിരക്ക് രേഖപ്പെടുത്തിയ വ്യക്തി ഓരോന്നിനും ? 100 - ന്റെ മുദ്രപത്രത്തിൽ അറിയിപ്പ് കിട്ടി 
7 ദിവസത്തിനകം 2.5 % തുക സെക്യൂരിറ്റി ഡിപ്പോ സിറ്റ് വെച്ച് ഉടമ്പടി വെക്കേ ണ്ടതും സപ്ലേ ഓർഡർ ലഭിക്കു ന്ന 
തനുസരിച്ച് കാലാവധിക്കുള്ളിൽ നിർദ്ദേശിച്ച സ്ഥലത്ത് വിതരണം ചെയ്യാൻ ബാദ്ധ്യസ്ഥനുമായിരിക്കും. ഗുണനിലവാരം 
ബോദ്ധ്യപ്പെട്ടതിനുശേഷമേ അവസാന ബിൽ പ്രകാരമുള്ള തുക നൽകുകയുള്ളു. യഥാസമയം വിതരണം ചെയ്യുന്നതിൽ വീഴ്ച 
വരുത്തുന്നപക്ഷം കേരള സ്റ്റോർ പർച്ചേഴ്സ് മാന്വലിൽ അനുശാസിക്കും വിധത്തിലുള്ള പിഴ ഈടാക്കുന്നതുമായിരിക്കും. വനം വകു 
പ്പിൽ നിലവിലുള്ള ടെണ്ടർ സംബന്ധിച്ച എല്ലാ നിബന്ധനകളും ഈ ടെണ്ടറിനും ബാധകമായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 
താഴെകാണിച്ച മേൽവിലാസത്തിലോ 0495 - 2416900 എന്ന ഫോൺ നമ്പരിലോ അന്വേഷിക്കാവുന്നതാണ്. 


ഉദ്ദേശവില 


നിരതദ്രവ്യം 


- കമ 
നമ്പർ 


സപ്ലെചെയ്യേണ്ട 
സാധനങ്ങൾ 


ആവശ്യമായ സാധനത്തിന്റെ 

അളവ് 


3000 കി. ഗ്രാം 


3 . 00 ലക്ഷം 


15 ,000 


1 വിത്തുകൾ രക്തചന്ദനം, നെല്ലി, കുമിഴ്, 
താന്നി, കരിങ്ങാലി, സീതപ്പഴം, വെന്തേക്ക്, 

-- കുന്നിവാക , നീർമരുത്, വേങ്ങ , മുരിങ്ങ , 
കണിക്കൊന്ന, കൂവളം, പതിമുഖം, ആര്യവേപ്പ്, 

മഹാഗണി, ഞാവൽ, തേക്ക്, ഉങ്ങ്, 
പൊൻചെമ്പകം, വേപ്പ്, നീർമാതളം, ആഞ്ഞിലി, 
നരിവേങ്ങ , മണിമരുത്, നാട്ടുമാവ്, കൊടംപുളി, 
ചന്ദനം, അശോകം, പൂവരശ്ശ്, പ്ലാവ്, കറിവേപ്പ്, 
ലക്ഷ്മിതരു 

മണ്ണ് 
പുഴമണൽ 


1.50 ലക്ഷം 


7 , 500 


450 ക്യു . മീ . 
110 ക്യൂ . മീ . 
110 ക്യൂ . മീ. 


1. 65 ലക്ഷം 


8, 250 


ചാണകം 


1. 10 ലക്ഷം 


5 ,500 


വിതരണം ചെയ്യേണ്ട സ്ഥലം- ബേലൂർ, മീഞ്ചന്ത, മാത്തേട്ടം, കുറ്റിക്കടവ്, എലത്തൂർ, ചെട്ടിക്കുളം, ചോമ്പാല , കട്ടിപ്പാറ, 

- മടവൂർ നഴ്സറി സൈറ്റുകൾ 
വിതരണം ചെയ്യേണ്ട കാലയളവ് - കരാർ തീയതി മുതൽ 15 ദിവസം. 

മേൽ പറഞ്ഞ ടെണ്ടറിൽ കാണിച്ച സാധനത്തിന്റെ അളവ് ഉദ്ദേശം മാത്രമാണ്. ഏതെങ്കിലും കാരണവശാൽ 23- 9- 2013 - ന് 
ടെണ്ടർ ഇല്ലാതെ വന്നാൽ 27 - 9 - 2013 - ന് പുനർ ടെണ്ടർ അതേ സമയത്തും സ്ഥലത്തും സ്വീകരിക്കുന്നതായിരിക്കും. അവിചാരിത 
കാരണങ്ങളാൽ ടെണ്ടർ തീയതി ഒഴിവുദിനമായി വന്നാൽ അതിന്റെ പിറ്റേ ദിവസം അതേ സമയത്തും സ്ഥലത്തും ടെണ്ടർ 
നടത്തുന്നതായിരിക്കും. 


2 . 


നമ്പർ എ - 1318 / 2013. 

2013 ആഗസ്റ്റ് 7. 
താഴെ ചേർത്തിട്ടുള്ള പ്രകാരം വിശ ദ മാ ക്കിയിട്ടുള്ള 
രീതിയിൽ തെകൾ ഉണ്ടാക്കു ന്ന തി നുള്ള പോളിത്തീൻ 
ബാഗുകൾ സപ്ലെ ചെയ്യുന്നതിന് ദർഘാസുകൾ അംഗീകൃത 
ഉൽപ്പാദകരിൽ നിന്നും വിതരണക്കാരിൽ നിന്നും മുദ്രവച്ച 
കവറിൽ ക്ഷണിച്ചുകൊള്ളുന്നു . പ്രസ്തുത കവറിന്റെ പുറത്ത് 
പോളിത്തീൻ ബാഗുകൾ സപ്ലെ ചെയ്യുന്നതിനുള്ള ദർഘാസ് 
എന്ന് എഴുതി അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ, 
സോഷ്യൽ ഫോറസ് ടി ഡിവി ഷൻ, കോഴി ക്കോട്, 
പി . ഒ . അ ര ക്കി ണർ, മാത്തോട്ടം, പിൻ - 673 028 
എന്ന മേൽവിലാസത്തിൽ നിശ്ചിത സമയത്തിനകം സമർപ്പിക്കേ 
ണ്ടതാണ്. 


മേൽപ്പറഞ്ഞ കാല യ ള വിനുള്ളിൽ നിശ്ചിത 
അള വിൽ സപ്ലേ പൂർത്തിയാക്കുവാൻ സാധിക്കാ 
ത്ത പക്ഷം ടി ദർഘാസ് റദ്ദാ ക്കി യ തായി 
കണക്കാക്കുകയും ടിയാന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ 
വീണ്ടും പോളിത്തീൻ ബാഗുകൾ വാങ്ങുന്നതിനുള്ള 
നടപടി സ്വീകരിക്കുന്നതുമാണ്. 
-- നിരതദ്രവ്യം റൊക്കം പണമായി കെട്ടിവയ്ക്കേണ്ടതാണ്. 
- മുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള എണ്ണങ്ങൾ ഉദ്ദേശം 
മാത്രമാണ്. രണ്ടു തരം പോളിത്തീൻ ബാഗുകൾ 
വിതരണം ചെയ്യു ന്ന തിന് ആവ ശ്യ മായ ഒരു 
കിലോഗ്രാമിന്റെ വില യാണ് പ്രത്യേകം പ്രത്യേകം 
ദർഘാസിൽ രേഖപ്പെടുത്തേണ്ടത്. 


5 . 


- പോളിത്തീൻ ബാഗുകൾ മാത്തോട്ടം വനശ്രീയിലെ 

സോഷ്യൽ ഫോറസ്ട്രി ഡിവി ഷൻ ഓ ഫീ സിൽ 
വിതരണം ചെയ്ത്രശീത് വാങ്ങേണ്ടതാണ്. 


പോളിത്തീൻ ബാഗിന്റെ വിശദാംശങ്ങൾ 
1. 12 x 18 സെ . മീ ., 180 ഗേജ് - 1400 കി. ഗ്രാം . 

(ഉദ്ദേശം) ( ഒരു കി . ഗ്രാം . ഉദ്ദേശം 500 
എണ്ണം) 

( സുതാര്യമായതും ഒരിഞ്ചിന് മുകളിൽ തുല്യ 
അക ല ത്തിൽ 4 നീർ വാർച്ച തുള ക ളോട് 
കൂടിയതും.) 
12 x 24 സെ . മീ ., 200 ഗേജ് 50 കി . ഗ്രാം . 

(ഉദ്ദേശം) ( ഒരു കി . ഗ്രാം . ഉദ്ദേശം 350 
എണ്ണം). 

( സുതാര്യമായതും ഒരിഞ്ചിന് മുകളിൽ തുല്യ 
അക ല ത്തിൽ 4 നീർ വാർച്ച തു ള ക ളോട് 

കൂടിയത്.) 
അടങ്കൽ തുക ? 1,75,000 . 


2 . 


-- അംഗീകരിക്കപ്പെടുന്ന ദർഘാസുകാരൻ നിരതദ്രവ്യ 
തു കയ് ക്ക് പുറമേ അടങ്കൽ തുകയുടെ രണ്ട്ര 
ശത മാനം (2 .5 %) തുക കൂടി സെക്യൂരിറ്റി വച്ച് 
ദർഘാസ് അംഗീകരിക്കുന്നതിനായി അറിയിക്കുന്ന 
തീയതി മുതൽ ഏഴ് ദിവസത്തിനകം കരാറിൽ 
ഏർപ്പെടേണ്ടതാണ്. 
- ഡോട്ട് അടക്കമുള്ള പോളിത്തീൻ ബാഗുകളുടെ 
ഗുണനിലവാരത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ തുക 
നൽകുകയുള്ളു. 
- കേരള ഫിനാൻസ് കോഡിലും കേരള സ്റ്റോർ പർച്ചേസ് 
മാന്വലിലും മറ്റ് സർക്കാർ നിർദ്ദേശങ്ങളിലും പറയുന്ന 
വ്യവസ്ഥകൾ ഈ ദർഘാസിനും ബാധകമാണ്. 


നിരതദ്രവ്യം 


? 8,750. 


9. ഏതെങ്കിലും കാരണവശാൽ 23 - 9 -2013 - ന് ദർഘാസ് 

നടക്കാതെ വന്നാൽ 27 - 9 - 2013 - ന് പുനർ ദർഘാസ് 
നടത്തുന്നതാണ്. 


ടെണ്ടർ തീയതി -- 23 -9 - 2013. 
ദർഘാസ് ഫോറത്തിന്റെ വില : 

- ഒറിജിനൽ X 400 + 5 % വാറ്റ്. 
ദർഘാസ് ഫോറങ്ങൾ 23 - 9- 2013 -ാം തീയതി ഉച്ചയ്ക്ക് 
1 മണിവരെ കോഴിക്കോട് സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ 
അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ ഓഫീസിൽ നിന്നും 
ലഭിക്കുന്നതാണ്. 


കൂടു തൽ വിവ ര ങ്ങ ൾക്ക് പ്രവൃത്തി ദിവ സ ങ്ങ ളിൽ 
കോഴിക്കോട് സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ ഓഫീസിലെ 
0495- 2416900 എന്ന ഫോൺ നമ്പരിൽ അന്വേഷിക്കേണ്ടതാണ്. 


അസിസ്റ്റന്റ് ഫോറസ്റ്റ് 


( ഒപ്പ്) 
കൺസർവേറ്ററുടെ ഓഫീസ്, 


പൂരിപ്പിച്ച ദർഘാസ് ഫോറങ്ങൾ അന്നേ ദിവസം പകൽ 2.30 
മണിവരെ സ്വീകരിക്കുന്നതും പകൽ 3 മണിക്ക് സ്ഥലത്ത് 
ഹാജരുള്ള ദർഘാസുകാരുടെ കൂടി സാന്നിദ്ധ്യത്തിൽ തുറന്ന് 
പരിശോധിക്കുന്നതുമാണ്. 
- ദർ ഘാസ് തീയതി പൊതു ഒഴിവ് ദിവസമായി 
പ്രഖ്യാപിക്കുന്നപക്ഷം അടുത്ത പ്രവർത്തിദിവസം നിശ്ചിത 
സമയത്തും സ്ഥലത്തും ദർഘാസ് ഫോറങ്ങൾ യഥാക്രമം 
ലഭ്യമാകുന്നതും സ്വീകരിക്കുന്നതും തുറന്ന് 
പരിശോധിക്കുന്നതുമാണ്. 


അസിസ്റ്റന്റ് ഫോറസ്റ്റ് 
സോഷ്യൽ ഫോറസ്ട്രി, 

കോഴിക്കോട്. ( കേ 


കൺസർവേറ്റർ. 
രള ഗവർണ്ണർക്കുവേണ്ടി) 


വ്യവസ്ഥകൾ 


കരാറിൽ ഏർപ്പെടുന്ന തീയതി മുതൽ 15 ദിവസ 
ത്തിനകം പോളി ത്തീൻ ബാഗു കൾ സപ്ല 
ചെയ്യേണ്ടതാണ്. 


